Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി, നമ്പർ 
KLITV ( N )/ 12/ 2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


) 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


8th June 2010 
| 2010 ജൂൺ 8 
18th Jysisha 1932 
1932 ജ്യേഷ്ഠം 18 


No. 1 23 


നമ്പർ 


PART III 


Stores Purchase 


Agriculture Department 

ദർഘാസ് ഫാറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില 

അതാകുന്നു . 29-6-2010- ന് അവധിയാണെങ്കിൽ 
- ദർഘാസ് പരസ്യം 

തൊട്ടടുത്ത പ്രവർത്തി ദിവസം ഇതേ നിബന്ധന 

പ്രകാര. ദർഘാസ് നടത്തുന്നതാണ്. 
നമ്പർ എ . ഇ. (3) 171 /2009. 

2010 മേയ് 13 , 

- പൂരിപ്പിച്ച ദർഘാസ ഫോറത്തിനോടൊപ്പം 
- തിരുവനന്തപുരം ജില്ലയിലെ വെളളായണിയിലു 

പ്പെടുത്തുന്ന വിലയുടെ1 % ( മരു ശതമാനം) നിരതവ്യ 
തം , നി , ററി, സി ,യിലെ ഒഭയിനിംഗ് ഹാളിലേ 
. 4 സ്ററാരോ അതിൽ കൂടിയ 

റിംഗ മായി അസിസ്റ്റൻറ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
- അംഗീകാരമുള്ള 2 ടൺ ശേഷി സ്പ്ലിററ് എയർ (ക്രഷ ) , വളളായണി, തിരുവനന്തപുരത്തിൻ 
-കണ്ടീഷണർ ( 4 എണ്ണം) വിതരണം ചെയ ത 

പേരിൽ എടുത്ത ഡാഫ്ററും കേരള സർക്കാരിൻ 
സ്ഥാപിക്കുന്നതിനുളള മത്സര ഇർ ഘാസുകൾ 
ഈ മേഖലയിൽ കുറഞ്ഞത് 2 വർഷം പരിചയ 

100 രൂപ മുദ്രപത്രത്തിലുളള എ ഗിമെൻറും 

ഹാജരാക്കേണ്ടതാണ്. ഏതൊരു ഭർഘാസും കാരണം 
മുള്ള അംഗീകത കമ്പനികളിൽ നിന്ന് അവരുടെ 

കാണിക്കാതെ 
അംഗീകത ഏജൻറുമാരിൽ നിന്നോമുവച്ച കവറു 

നിരസിക്കാനുള്ള അ ധ 1 ക മ ര • 

അസിസ്ററൻറ - എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 
കളിൽ കാണിച്ചുകൊളളുന്നു . കവറിന്റെ പുറത്ത് 

നിക്ഷിപ്തമായിരിക്കും. കൃഷി വ ക പ പ്പ ം ല 
ദർഘാസിന്റെ പേര് എഴുതിയിരിക്കേണ്ടതാണ്, 
ദർഘാസുകൾ 29-6- 2010 വൈകുന്നേരം 3 മണി 

ദർഘാസിനെ സംബന്ധിക്കുന്നഎല്ലാ നിബന്ധനകളും 
വരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതും അന്ന 

ഈ ദർഘാസിനും ബാധകമാണ്. 
ിവസം 3 .30- ന് നിയമാനുസരണം, തുറക്കുന്നതു 
മായിരിക്കും , അർഘാസം ഫാറങ്ങളുടെ വിൽപ്പന 
21-6 -2010 മുതൽ 29- 6-2010 വരെയുള്ള എല്ലം 

(ഒപ്പ്) 
kപ്രവർത്തി ദിവസങ്ങളിലും പകൽ 11 മണി മുതൽ 
1 മണി വരെ നടത്തുന്നതാണ്. ദർഘാസം ഫാറ 

അസിസ്ററൻറ് എക്സിക്യൂട്ടീവ് അസി. എൻ 

എഞ്ചിനീയറുടെ കാര്യാലയം, എക്സിക്യൂട്ടീവ 
ത്തിന° 450 രൂപ പണമായി അടച്ച് രേഖാമൂലം 

വെളളായണി, 

എഞ്ചിനീയർ (കൃഷി). 
അപേക്ഷിക്കണതാണ്. ഒരു കാരണവശാലും : തിരുവനന്തപുരം, 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി . എ . എഫ് . ബി . 231 2010. 

2010 മേയ് 19. 
2010 - 11 സാമ്പത്തിക വർഷത്തിൽ മാവേലിക്കര ജില്ലാ കൃഷിത്തോട്ടത്തിലെ ആവശ്യത്തിലേക്കായി 
1000 മെട്രിക് ടൺ പച്ചചാണകം വിതരണം ചെയ്യുന്നതിന്മുവച്ച് ദർഘാസുകൾ കാണിച്ചുകൊളളുന്നു . 

- നിബന്ധനകൾ 
1 , നല്ലതും കലർപ്പില്ലാത്തതുമായ ഒരു മെട്രിക് ടൺ ചാണകം, വിതരണം ചെയ്യുന്നതിനുളള നിരക്ക് 

ആയിരികണം ദർഘാസിൽ രേഖപ്പെടുത്തത്. 
പൂരിപ്പിച്ച് ദർഘാസുകൾ 2010 ജൂൺ 17 -ാം തീയതി വ്യാഴാഴ്ച്ച ഉച്ചയ്ക്ക് 1 മണിവരെ സ്വീകരി 
ക്കുന്നതുംഅന്നേദിവസം 3 മണിക്ക് അപ്പോൾ ഹാജരുളള ദർഘാസുകാരുടെയോഅവരുടെ പ്രതിനിധികളു 

ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ് , 
3 . ദർഘാസിനോടൊപ്പം 1, 000 രൂപയുടെ നിരതദ്രവ്യം ഫാം സൂപ്രണ്ടിൻ 1പരി ൽ മാറാവുന്ന ഡിമാൻ 

ഡാഫറായി വയ്ക്കേണ്ടതാണ്. 
- ദർഘാസം അ ംഗീകരിച്ചതായി അറിയിപ്പ് ലഭിച്ചാൽ ഓഫീസിൽനിന്നും നിർദ്ദേശിക്കുന്ന സ്ഥലത്ത 
നിശ്ചിത സമയപരിധിക്കുളളിൽ മുഴുവൻ ചാണകവും ഇറക്കിത്തരേണ്ടതാണ്. 
പച്ചചാണകം വിതരണം ചെയ്യുന്നതിന്റെ തൂക്കം ബോദ്ധ്യപ്പെടുത്തുവാൻ കരാറുകാരൻ 
ബാധ്യസ്ഥനാണ്. 
ദർഘാസം ഫാറം 1 - ന് വില 1 , 500 രൂപയും 12 . 5 % വാറനും ഫാം ഓഫീസിൽ അടച്ചാൽ “ദർഘാസ് 
ഫാറം ലിക്കുന്നതാണ്. 
മുദ്രവച്ച കവറിനുപുറത്ത് പച്ച ചാണകം വിതരണംചെയ്യുന്നതിനുളള ദർഘാസ് എന്ന് എഴുതിയിരി 

തും പേരും മേൽവിലാസവും രേഖപ്പെടുത്തിയിരിക്ക തുമാണ് . 
ദർഘാസ് അംഗീകരിച്ചതായി അറിയിപ്പ് ലഭിച്ചാൽ ഭർഘാസുകാരൻ 50 രൂപയുടെ മുപ്പതത്തിൽ 
എഗ്രിമെന്റ് എഴുതിത്തരണ്ടതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും കാരണമൊന്നും കാണിക്കാതെ നിരസിക്കുന്നതിനും നിബന്ധന 
കളിൽ യുക്തമെന്ന് തോന്നുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിനുമുളള പൂർണ്ണ അധികാരം സൂപ നിൽ 

നിക്ഷിപ്തമായിരിക്കും, അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും അധികാരം ഉണ്ടായിരിക്കുന്നതല്ല . 
10. ർഘാസം നോട്ടീസിൽ പറത്തിട്ടുളള അളവിൽ കുറവുവരുത്തുകയോ കൂടുതൽ ആവശ്യപ്പെടുകയോ 

ആണെങ്കിൽ അവ വിതരണം ചെയ്യുവാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അതുമൂലം സർക്കാരിന് 

ഉണ്ടാകുന്ന നഷ8. കരാറുകാരനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. 
| 11 , സർക്കാർ ദർഘാസ് സംബന്ധമായ മറെറല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. . 

12 . കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ ഫ0. ഒാഫീസിൽനിന്നും നേരിട്ടറിയാവുന്നതാ ണ് . 
ിലും കൃഷിത്തോട്ടം, 

കപ്പ്) 
മാവലി . 

സൂപ്രണ" , 


